Regn . No . KERBIL / 2012 /45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

- 2013 


Reg . No. രജി. നമ്പർ 
KL /TV ( N )/ 634/2012-14 


. 


കേGOVERN 


പ 


സർക് 
NMENT OF 


ാർ 
KERALA 


KERALA GAZETTE 
- കേരള ഗസറ്റ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


15th January 2013 
2013 P \ - cn15 


- No. 


1 


Vol . II | 
വാല്യം 2 [ 


THIRUVANANTHAPURAM, TUESDAY 
- തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


25th Pousha1934 
1934 s ) uj W25 


PART III 
Notifications by Heads of Departments 

Agriculture Department 


ലഘു ദർഘാസ് പരസ്യം 


നമ്പർ എ . ഇ . ( 4) 819 / 2012 . 


2012 ഡിസംബർ 15. 


- കേരള ഗവർണ്ണർക്കുവേണ്ടി മലമ്പുഴ കൃഷി അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെപ്പറയുന്ന പ്രവൃത്തികൾക്ക് 
23 - 1- 2013 - ന് വൈകുന്നേരം 3 മണിവരെ അംഗീകൃത കരാറു 
കാ രിൽ നിന്നും സീൽചെയ്ത മൽ സ ര സ്വ ഭാ വമുള്ള 
ദർഘാ സു കൾ ക്ഷണിച്ചു കൊ ള്ളുന്നു . അന്നേ ദിവസം 
വൈകു ന്നേരം 3 . 30 - ന് മല മ്പുഴ കൃഷി അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ അദ്ദേഹം അധികാരപ്പെടുത്തിയ 
ഉദ്യോഗസ്ഥനോഅപ്പോൾ ഹാജരുള്ള കരാ റു കാ രുടെ 
സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ തുറക്കുന്നതും ഏറ്റവും 
കുറഞ്ഞ നിരക്ക് രേഖ പ്പെ ടു ത്തിയ കരാ റു കാ രന് 
ദർഘാസ് വ്യവസ്ഥകൾക്ക് വിധേയ മായി ദർഘാ സു കൾ 
സ്ഥിരപ്പെടുത്തുന്നതുമാണ്. 


കമ പ്രവൃത്തിയുടെ പേരും 

നിരതദ്രവ്യം 
നമ്പർ 

അടങ്കൽ തുകയും 
എരുത്തേമ്പതി ഐ .എസ്. ഡി. ഫാമിൽ കൃഷി 
ഓഫീസറുടെ ക്വാർട്ടേഴ്സ് റിപ്പയർ ചെയ്യുന്ന 
പ്രവൃത്തി 1,10,000 

2 , 800 
എരുത്തേമ്പതി ഐ .എസ്. ഡി . ഫാമിലെ കൃഷി 
- അസിസ്റ്റന്റ് ക്വാർട്ടേഴ്സ് നമ്പർ- 1 റിപ്പയർ 
ചെയ്യുന്ന പ്രവൃത്തി- 1,20,000 

3 , 000 
3 എരുത്തേമ്പതി ഐ .എസ്. ഡി. ഫാമിലെ കൃഷി 

അസിസ്റ്റന്റ് ക്വാർട്ടേഴ്സ് നമ്പർ- II റിപ്പയർ 
ചെയ്യുന്ന പ്രവൃത്തി- 1,20, 000 

3, 000 
മല മ്പുഴ എച്ച്. ഡി . ഫാമിൽ ടോയ്ലറ്റ് 
നിർമ്മിക്കുന്ന പ്രവൃത്തി- 1, 52,000 

3 ,800 
പട്ടാമ്പി സെൻട്രൽ ഓർച്ചാർഡിൽ അലുമിനിയം 
റൂഫിങ്ങും യാർഡ് കോൺക്രീറ്റും ചെയ്യുന്ന 

പ്രവൃത്തി-- 1,80,000 
6 പട്ടാമ്പി സെൻട്രൽ ഓർച്ചാർഡിലെ ഓഫീസ് 

കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണികൾ - 1,95,000 5,000 


4 ,500 


15th JAN. 2013] 


AGRICULTURE DEPARTMENT 


12 


ദർഘാസ് ഫോറത്തിന്റെ വില - 400 + വാറ്റ്. 

ദർ ഘാ സ് ഫോറ ങ്ങളും മറ്റു വിശദ വി വ ര ങ്ങളും 
മലമ്പുഴ കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
കാര്യാലയത്തിൽനിന്നും 23 - 1- 2013 ഉച്ചയ്ക്ക് ഒരു മണിവരെ 
ഓഫീസ് സമയങ്ങളിൽ എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും പണം 
അടച്ച് രേഖാമൂലം ആവശ്യപ്പെട്ടാൽ ലഭിക്കുന്നതാണ്. 

- അംഗീകൃത കരാറു കാർ അ വ രുടെ രജി സ് ട്രേ ഷൻ 
കാർഡുകൾ കാണിച്ചാൽ മാത്രമേ ദർഘാസുകൾ ലഭിക്കുകയുള്ളൂ. 
കരാറുകാർ ദർഘാസ് ഫോറങ്ങൾ പരസ്പരം കൈമാറുവാൻ 
പാടുള്ളതല്ല. നിശ്ചിത സമയത്തിനുശേഷം ലഭിക്കുന്നതോ 
ആവശ്യമായ നിരതദ്രവ്യം കെട്ടിവയ്ക്കാത്തതോ ആയ എല്ലാ 
ദർഘാസുകളും നിരസിക്കുന്നതായിരിക്കും. മറ്റു സർക്കാർ 
വകു പ്പു ക ളിലെ ദർഘാ സു കളെ സംബന്ധിക്കുന്ന എല്ലാ 
വ്യവസ്ഥകളും ഇതിനും ബാധകമാണ്. 

യാതൊരു കാരണവും കാണിക്കാതെ ഏതെങ്കിലും ഒന്നോ 
അല്ലെങ്കിൽ മുഴുവനായോ ദർഘാസുകൾ തിരസ്കരിക്കാനുള്ള 
അധികാരം കൃഷിഅസിസ്റ്റന്റ്എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിൽ 
നിക്ഷിപ്തമാണ്. ഓരോ ദർഘാസിനോടൊപ്പവും 100- ന്റെ 
മുദ്രപ്പത്രത്തിൽ പ്രാഥമിക ഉടമ്പടി സമർപ്പിക്കേണ്ടതാണ്. 


5. ടെണ്ടറുകൾ 24 - 1 - 2013 ഉച്ചയ്ക്കുശേഷം 2.30 മണിക്ക് 
- ജില്ലാ കൃഷിത്തോട്ടത്തിൽ വച്ച് തുറക്കുന്നതായിരിക്കും. 
അതിനു മുൻപ് ലേലം ഉണ്ടായിരിക്കുന്നതാണ്. 
ടെണ്ടറിലോ/ ലേലത്തിലോ ഏതിലാണ് അധികം തുക 
വാഗ്ദാനം ചെയ്യുന്നത് ആ വ്യക്തിക്ക് ടെണ്ടർ/ ലേലം 
താല്കാലികമായി ഉറപ്പിക്കുന്നതും അംഗീകാരത്തിനായി 
ജില്ലാ പഞ്ചായത്തിൽ സമർപ്പിക്കുന്നതുമാണ്. താൽക്കാലി 
കമായി ലേലം/ ടെണ്ടർ ഉറപ്പിച്ചാൽ ഉടൻ തന്നെ ലേല 
വിലയുടെ 1, ഭാഗം സർക്കാരിലേക്ക് അടയ്ക്കേണ്ടതാണ്. 
- ജില്ലാ പഞ്ചാ യ ത്തിന്റെ അംഗീകാരം ലഭിച്ചാൽ 
7 ദിവസത്തിനകം ബാക്കിയുള്ളമുഴുവൻ തുകയും ഫാം 
ഓഫീസിൽ അടച്ച് വിളവെടുപ്പ് നടത്തണ്ടതാണ്. 
വിളവെടുത്ത സാധനങ്ങൾ ഫാം ആഫീസിൽ അളവ്7 
തൂക്കം രേഖപ്പെടുത്തി സൂപ്രണ്ടിന്റെ അനുമതിയോടുകൂടി 
കൊണ്ടുപോകാവുന്നതാണ്. 


8 . ഏതെങ്കിലും കാരണ വശാൽ ടെണ്ടർ / ലേല ക്കാ രിൽ 
നിന്നും ഫാമിന് നാശ ന ഷ്ടം സംഭവിച്ചാൽ 
പരിപൂർണ്ണ ഉത്തരവാദിയാകുന്നതും മേൽ നടപടികൾക്ക് 
വിധേയനാകുന്നതുമായിരിക്കും. 


- 8. യാതൊരു കാരണവും ബോധിപ്പിക്കാതെ ടെണ്ടർ/ ലേലം 

അസ്ഥിരപ്പെടുത്തുന്നതിനോ റദു ചെയ്യുന്നതിനോ ഫാം 
സൂപ്രണ്ടിന് അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. 


കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, - കൃഷി അസിസ്റ്റന്റ് 
മലമ്പുഴ, പാലക്കാട്. 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


9. സാധാരണ സർക്കാർ ടെണ്ടർ / ലേല വ്യ വ സ്ഥ കൾ 

ഇതിനും ബാധകമാണ്. 


ജില്ലാ കൃഷിത്തോട്ടം, 
ചുങ്കത്തറ. 


( ഒപ്പ്) 
സൂപ്രണ്ട്. 


ലഘു ദർഘാസ് പരസ്യം 


ടെണ്ടർ/ ലേലപ്പരസ്യം 
നമ്പർ സി - 282 / 2012 . 

2012 ഡിസംബർ 10. 
| 2012 - 13 വർഷത്തിൽ ചുങ്കത്തറ ജില്ലാ കൃഷിത്തോട്ടത്തിലെ 
295 കായ് ഫ ലമുള്ള കശു മാ വുകളിൽ നിന്നും ആദായം 
എടുക്കുന്നതിനുള്ള അവകാശം ടെണ്ടർ/ ലേല അടിസ്ഥാനത്തിൽ 
നൽകു വാൻ തീരുമാനിച്ചിരിക്കുന്നു. ടെണ്ടർ/ ലേലം ഫാം 
ആഫീസിൽ വച്ച് 24 - 1- 2013 ഉച്ചയ്ക്ക് 2.30 മണിക്ക് പരസ്യമായി 
നടത്തുന്നതാണ്. 

അടങ്കൽതുക - 1,00,000. 


- (1) 


നിബന്ധനകൾ 


1. സീൽ ചെയ്ത ടെണ്ടറുകൾ 23 - 1 - 2013 വൈകിട്ട് 

4 മണിവരെ ഫാം ഓഫീസിൽ സ്വീകരിക്കുന്നതാണ്. 


നമ്പർ ഇഇ ( 2) 3079 /2012. 

2012 ഡിസംബർ 18. 
കേരള ഗവർണ്ണർക്കുവേണ്ടി കോഴിക്കോട് ഉത്തരമേഖല 
കൃഷി എക് സി ക ട്ടീവ് എഞ്ചി നീ യർ താഴെ പറയുന്ന 
പ്രവൃത്തിക്ക് നിശ്ചിത യോഗ്യതയുള്ള പൊതു മരാമത്ത് 
ജലവിഭവ വകുപ്പിലെ അംഗീകൃത കരാറുകാരിൽനിന്നും മത്സര 
സ്വഭാവമുള്ള ദർഘാസുകൾ പ്രവർത്തിയുടെ പേരെ ഴു തി 
മുദ്രവച്ച കവറുകളിൽ ക്ഷണിച്ചുകൊളളുന്നു . ദർഘാസുകൾ 
23 - 1 - 2013 പകൽ 3 മണിവരെ സ്വീകരിക്കുന്നതും അന്നേ 
ദിവസം 3.30 മണിക്ക് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ അദ്ദേഹം 
അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ അപ്പോൾ സന്നിഹിത 
രായിട്ടുളള ദർഘാസുകാരുടെയോ അവരുടെ പ്രതിനിധികളു 
ടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. ഏതെങ്കിലും 
കാരണവശാൽ ടി ദിവസം പൊതുഒഴിവ് പ്രഖ്യാപിക്കപ്പെട്ടാൽ 
അടുത്ത പ്രവൃത്തി ദിവസം മുകളിൽ പറഞ്ഞ വ്യവസ്ഥയിലും 
- സമയത്തും ദർഘാസുകൾ സ്വീകരിക്കുന്നതും തുറക്കുന്നതു 
മായിരിക്കും. 


2. ടെണ്ടർ ഫോമുകൾ ഈ ആഫീസിൽ നിന്നും എല്ലാ 
(പവർ ത്തി ദിവ സ വും ലഭി ക്കു ന്ന താ ണ് . ടെണ്ടർ 
ഫോറത്തിന്റെ വില അസ്സലിന് 400 - പകർപ്പിന് 

| 200 -ാം ആണ്. ( നികുതികൾ പുറമെ). 
3. ടെണ്ടർ ക വ റിനു മുകളിൽ ചുങ്ക ത്തറ ജില്ലാ 
കൃഷിത്തോട്ടത്തിലെ 2012 - 13 വർഷത്തിലെ കശുവണ്ടി 
ശേഖരിക്കുന്നതിനുള്ള ടെണ്ടർ എന്ന് എഴുതി സൂപ്രണ്ട്, 
ജില്ലാ കൃഷി ഫാം , ചുങ്കത്തറ എന്ന വിലാസത്തിൽ 
സമർപ്പിക്കണം. 


4. ടെണ്ടർ/ ലേലത്തിൽ പങ്കെടുക്കുന്നവർ 500 നിരതദ്രവ്യം 

അടയ്ക്കേണ്ടതാണ്. ടെണ്ടറിൽ കശുവണ്ടിയുടെ വില 
അക്കത്തിലും അക്ഷരത്തിലും രേഖപ്പെടുത്തേണ്ടതാണ്. 


- ദർഘാസ് നമ്പരും പവൃ ത്തിയുടെ പേരും അ ട ങ്കൽ 
തുകയും - ഇഇ ( 2) 3079 / 12 - കാസർഗോഡ് ജില്ലയിലെ സ്റ്റേറ്റ് 
സീഡ് ഫാമിൽ ഡി - ബ്ലോക്കിൽ ഓർഗാനിക് ഫാം സ്കൂൾ 
കെട്ടിടത്തിന്റെ നിർമ്മാണം - 80,40,000. 

നിരതദ്രവ്യം-- 2,01,000. 


15th JAN . 2013 ] 


AGRICULTURE DEPARTMENT 


13 


- ദർഘാസ് പ്രമാണത്തിന്റെ വില - 12 , 100 + വിൽപ്പന 
നികുതി. 
- പ്രവൃത്തിചെയ്തുതീർക്കേണ്ട കാലാവധി - 18 മാസം. 

ദർഘാസ് പ്രമാണങ്ങളും മറ്റു വി വ ര ങ്ങളും താഴെ 
ഒപ്പുവച്ച ഉദ്യോഗസ്ഥന്റെകാര്യാലയത്തിൽനിന്നും 23 - 1- 2013 
ഉച്ചയ്ക്ക് ഒരു മണിവരെ എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും 
ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രമാണത്തിന്റെ വില പണമായി 
അടച്ച് രേഖാമൂലം ആവ ശ്യ പ്പെട്ടാൽ ലഭി ക്കു ന്ന താ ണ് . 
ദർഘാസ് പ്രമാണങ്ങൾ മേൽപ്പറഞ്ഞ അംഗീകൃത കരാറു 
കാർക്കുമാത്രം ലഭിക്കുന്നതും അവ അന്യോന്യം കൈമാറുവാൻ 
പാടില്ലാത്ത തു മാ കുന്നു . ദർഘാസ് പ്രമാ ണ ത്തിന്റെ വില 
യാതൊരു കാര ണ വ ശാലും മടക്കിക്കൊടു ക്കുന്നതല്ല. 
അംഗീകൃത ബാങ്കിൽ നിന്നും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ 
(കൃഷി), കോഴിക്കോടിന്റെ പേരിൽ അടച്ച് നിശ്ചിത തുകയുടെ 
ബാങ്ക് ഡാഫ്റ് ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റായി ദർഘാസി 
നൊപ്പം സമർപ്പിക്കേണ്ടതാണ്. ദർഘാസ് സമർപ്പിക്കുമ്പോൾ 
100 - ന്റെ മുദ്രപ്പത്രത്തിൽ ഒരു പ്രിലിമിനറി എഗ്രിമെന്റ് കൂടി 
വെയ്ക്കേണ്ടതാണ്. ദർഘാസുകളെ സംബന്ധിച്ചുളള എല്ലാ 
സർക്കാർ നിബന്ധനകളും നിയമങ്ങളും ഇതിനും ബാധകമാണ്. 


ദർഘാസ് പ്രമാണങ്ങൾ മേൽപ്പറഞ്ഞ അംഗീകൃത കരാറു 
കാർക്കുമാത്രം ലഭിക്കുന്നതും അവ അന്യോന്യം കൈമാറുവാൻ 
പാടില്ലാത്ത തു മാകുന്നു . ദർഘാസ് പ്രമാണത്തിന്റെ വില 
യാതൊരു കാര ണ വ ശാലും മടക്കിക്കൊടു ക്കുന്നതല്ല. 
അംഗീകൃത ബാങ്കിൽ നിന്നും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ 
(കൃഷി), കോഴിക്കോടിന്റെ പേരിൽ അടച്ച നിശ്ചിത തുകയുടെ 
ബാങ്ക് ഡാഫ്റ് ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റായി ദർഘാസി 
നൊപ്പം സമർപ്പിക്കേണ്ടതാണ്. ദർഘാസ് സമർപ്പിക്കുമ്പോൾ 
100 - ന്റെ മുദ്രപ്പത്രത്തിൽ ഒരു പ്രിലിമിനറി എഗ്രിമെന്റ് കൂടി 
വെയ്ക്കേണ്ടതാണ്. ദർഘാസുകളെ സംബന്ധിച്ചുള്ള എല്ലാ 
സർക്കാർ നിബന്ധനകളും നിയമങ്ങളും ഇതിനും ബാധകമാണ്. 


കൃഷി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ( ഒപ്പ്) 
റീജിയണൽ ഓഫീസ്, 

എക്സിക്യൂട്ടീവ് 
- പുതിയറ പി . ഒ., കോഴിക്കോട്- 4. എഞ്ചിനീയർ (കൃഷി). 


ലഘു ദർഘാസ് പരസ്യം 


| ( 2 ) നമ്പർ എഇ ( 2 )457 / 2012 . 

2012 ഡിസംബർ 19. 
നമ്പർ ഇഇ (2 ) 3507 / 2012 . 

2012 ഡിസംബർ 20. 

കേ രള ഗവർണ്ണർക്കു വേണ്ടി കണ്ണൂർ അ സി സ്റ്റന്റ് 
കേരള ഗവർണ്ണർക്കുവേണ്ടി കോഴിക്കോട് ഉത്തരമേഖല 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ (കൃഷി) താഴെ പ്രസ്താവിച്ചിരി 
കൃഷി എക് സികട്ടീവ് എഞ്ചി നീ യർ താഴെ പറയുന്ന ക്കുന്ന പ്രവൃത്തി നട ത്തു ന്ന തി നായി പരിചയസമ്പന്നരും 
പ്രവൃത്തിക്ക് നിശ്ചിത യോഗ്യതയുള്ള പൊതു മരാമത്ത് യോഗ്യരുമായ കരാറുകാരിൽ നിന്നും മത്സരസ്വഭാവമുള്ള 
ജലവിഭവ വകുപ്പിലെ അംഗീകൃത കരാറുകാരിൽനിന്നും മത്സര ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
സ്വഭാവമുള്ള ദർഘാസുകൾ പ്രവർത്തിയുടെ പേരെഴു തി 

- പ്രവൃത്തിയുടെ പേരും അടങ്കൽ തുകയും- തളിപ്പറമ്പ് 
മുദ്രവച്ച കവറുകളിൽ ക്ഷണിച്ചുകൊളളുന്നു . ദർഘാസുകൾ 
21 - 1 - 2013 പകൽ 3 മണിവരെ സ്വീകരിക്കു ന്നതും അന്നേ 

ആർ. എ . ടി . ടി . സെന്ററിൽ അ ധിക സൗക ര്യ ങ്ങ ൾ 
ദിവസം 3.30 മണിക്ക് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ അദ്ദേഹം 

ഒരുക്കുന്ന പ്രവൃത്തി - 1,71,000. 
അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ അപ്പോൾ സന്നിഹിതരാ 

നിരതദ്രവ്യം- 4, 300. 
യിട്ടുളള ദർഘാസുകാരുടെയോ അവരുടെ പ്രതിനിധികളുടെയോ 

ദർഘാസ് പ്രമാണത്തിന്റെ വില . 400 + വിൽപ്പന നികുതി. 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. ഏതെങ്കിലും കാരണവശാൽ 
ടി ദിവസം പൊതു ഒഴിവ് പ്രഖ്യാപിക്കപ്പെട്ടാൽ അടുത്ത ദർഘാസ് ഫോറം ലഭിക്കുന്ന അവസാന തീയതിയും 
പ്രവൃത്തി ദി വസം മുകളിൽ പറഞ്ഞ വ്യവ സ്ഥ യിലും സമയവും - 6- 2 - 2013, 1 മണി വരെ. 
സമയത്തും ദർഘാസുകൾ സ്വീകരിക്കുന്നതും തുറക്കുന്നതു 

ദർഘാസ് ഫോറം സമർപ്പിക്കേണ്ട അവസാന തീയതിയും 
മായിരിക്കും. 

സമയവും- 6- 2 - 2013 , 3 മണി വരെ. 
ദർഘാസ് നമ്പരും പവ്യ ത്തി യുടെ പേരും അടങ്കൽ - ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 
തുകയും- ഇഇ (2 ) 3507 / 12 -- കോഴിക്കോട് ജില്ലയിലെ വേങ്ങേരി 6 - 2 - 2013 , 3.30 മണി. 
മാർക്കറ്റിൽ കൊപ് ഡയറിന് പ്ലാറ്റ് ഫോം നിർമ്മാണം 

പ്രവൃത്തി ചെയ്തുതീർക്കേണ്ട കാലാവധി- - 1 മാസം. 
- 3 , 20 , 000 . 

ദർ ഘാ സുകളെ സംബ ന്ധിച്ചുള്ള എല്ലാ സർക്കാർ 
നിരതദ്രവ്യം - 8,000. 

നിബ ന്ധ ന കളും നിയമങ്ങളും ഇതിനും ബാധ ക മാ ണ് . 
ദർഘാസ് പ്രമാണത്തിന്റെ വില - 600 + വിൽപ്പന നികുതി. - വിശദവിവരങ്ങൾക്ക് താഴെ കാണിച്ചിരിക്കുന്ന ഓഫീസുമായി 
പ്രവൃത്തി ചെയ്തുതീർക്കേണ്ട കാലാവധി - 1 മാസം. 

ബന്ധപ്പെടാവുന്നതാണ്. 
ദർഘാസ് പ്രമാണങ്ങളും മറ്റു വി വ ര ങ്ങളും താഴെ 
ഒപ്പുവച്ച ഉദ്യോഗസ്ഥന്റെകാര്യാലയത്തിൽനിന്നും 21- 1-2013 

അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
ഉച്ചയ്ക്ക് 1 മണിവരെ എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും 

എഞ്ചിനീയറുടെ (കൃഷി) കാര്യാലയം, അസിസ്റ്റന്റ് 
ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രമാണത്തിന്റെ വില പണമായി 

പാതിരിപ്പറമ്പ്, മേലെചൊവ്വ , 

എക്സിക്യൂട്ടീവ് 
അടച്ച് രേഖാമൂലം ആവ ശ്യ പ്പെട്ടാൽ ലഭി ക്കു ന്ന താ ണ് . കണ്ണൂർ-6. 

എഞ്ചിനീയർ (കൃഷി). 


